Kerala Gazette No. 34 dated 21st August 2007 . 
PART III 


STORES PURCHASE DEPARTMENT 


2 . 


Agriculture Department 

പൂരിപ്പിച്ച ദർഘാ സു കൾ ഫാം സൂപ ണ്ട്, ജില്ലാ 

കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ 
ദർഘാസ് പരസ്യം 

മുദ്രവച്ച ലാക്കോട്ടിൽ അടക്കം ചെയ്ത് 4- 9-2007, 11.15 വരെ ഫാം 
നമ്പർ ബി - 187 / 2007 . 

2007 ആഗസ്റ്റ് 1. ആഫീസിൽ സ്വീകരിക്കുന്നതാണ്.ലാക്കോട്ടിന് പുറത്ത് “2007 - 08 
- (1) 

വർഷ ത്തിൽ പോളിത്തീൻ കവറുകൾ നൽകുന്ന തി നുള്ള 

ദർഘാസ്” എന്ന്എഴുതേണ്ടതാണ്. അന്നേദിവസം 11. 30 മണിക്ക് 
- കോഴായിലുള്ള കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തിലേക്ക് 

ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന 
2007 - 08 വർഷത്തിൽ താഴെപ്പറയുന്ന സാധനങ്ങൾ നൽകുന്നതിന് 

വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് പരിശോ 
മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ധിക്കുന്നതും മേലധികാരികളുടെ അംഗീകാരത്തിന്വിധേയമായി 
കശുമാവ്, മാവ്, പ്ലാവ്, ജാതി, സപ്പോട്ട മുതലായവയുടെ 

കുറഞ്ഞ തുക രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് താൽക്കാലി 
തൈകൾ തയ്യാറാക്കുന്നതിലേക്ക്20X 15 സെ . മീ . കറുത്ത കമായി ഉറിപ്പിക്കുന്നതുമാണ്. 
200 കീ . 200 ഗേജ് എച്ച്. ഡി . പി . ഇ . പോളിത്തീൻ 

നിരദവ്യമായി 1, 000 രൂപാ ഫാം ആഫീസിൽ അടയ്ക്കേണ്ട 
ബാഗുകൾ. 

താണ്. ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും 
വേരുപിടിപ്പിച്ച കുരമുളകു വള്ളികൾ തയ്യാറാക്കുന്നതി അറിയിപ്പ് ലഭിച്ചാലുടൻ കരാറുകാരൻ ഈ ആഫീസിൽ നിന്നും 
ലേക്ക്15X 15 സെ . മീ. 200 ഗേജ് കറുത്ത എച്ച്. ഡി. പി. ഇ . ആവശ്യപ്പെടുന്ന മുറയ്ക്കും അളവിലും പോളിത്തീൻ ബാഗുകൾ 
പോളിത്തീൻ ബാഗ് - 500 കിലോ. 

ഫാം ആഫീസിൽ സ്വന്തം ചിലവിൽ എത്തിച്ചു നൽകേണ്ടതാണ്. 

31- 3 - 2008 വരെ ടി നിരക്ക് ബാധകമായിരിക്കും. ആവശ്യമെങ്കിൽ 
3. 300 ഗേജ്എൽ. ഡി. പി . ഇ . വെളുത്ത നിറമുള്ള 500 കി . 

കൂടുതൽ പോളിത്തീൻ ബാഗുകൾ ഇതേ നിരക്കിൽ നൽകു 
സോളറൈസേഷൻ പ്ലാസ്റ്റിക് ഷീറ്റ്. 

ന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
- ബഡ് ജാതി ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് 50X 15 സെ . മീ . 

സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി 1000 രൂപാ പണമായോ, ഡിമാന്റ് 
കറുത്ത എച്ച്. ഡി . പി . ഇ . പോളിത്തീൻ ബാഗ് 100 കി . 

ഡ്രാഫ്റ്റായോ ആഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. മറ്റെല്ലാ സർക്കാർ 
- പച്ചക്കറി വിത്ത് പായ്ക്ക് ചെയ്യുന്നതിന് വെളുത്ത 200 ഗേജ് - ലേല നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
7 .5X10 സെ . മീ . കവറും, 10X 12 .5 സെ . മീ . 50 കി. വീതം 

- (2) 
കവറും ( കവറുകളുടെ പുറത്ത് കേരള സർക്കാർ, കോട്ടയം 
ജില്ലാ കൃഷിത്തോട്ടം, കോഴാ എന്നു മുദ്രണംചെയ്യേണ്ട 

കോഴായിലുള്ള കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തിലേക്ക് 
താണ്. ) - 20, 000 എണ്ണം. 

2007 - 08 വർഷത്തിൽ ആവശ്യമായി വരുന്ന 750 കിലോഗ്രാം കമ്പി 

( ജി . ഐ . വയർ) നല്കുവാൻ തയ്യാറുള്ള വിതരണക്കാരിൽ നിന്നും 
6 . കൂൺകൃഷിക്ക് ആവശ്യമായ 200 ഗേജ് എൽ. ഡി. പി . ഇ . 

മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
200 ഗേജ് 30X60 സെ . മീ . വെളുത്ത പോളിത്തീൻറ്റ്യൂബ് 
200 കിലോ. 

-- കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 രൂപ വിലയുള്ള 

( വില്പന നികുതി പുറമെ) നിർദ്ദിഷ്ട ദർഘാസുകൾ 4 - 9- 2007 , 
7. കൂൺപാക്ക് ചെയ്യുന്നതിന് ആവശ്യമായ 200 ഗേജ് പോളി 

12 മണിവരെ ഫാം ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പാലൈൻ വെള്ള നിറമുള്ള 200 കിലോ കവർ. 

പൂരിപ്പിച്ച ദർ ഘാ സു കൾ ഫാം സൂപ്രണ്ട്, ജില്ലാ 
- വാഴക്കുലകൾ പൊതിയാൻ ഉപയോഗിക്കു ന്ന തിന് കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണമേൽവിലാസം എഴുതിയ 
ആവശ്യമായ 24 " ഇളം പച്ച നിറമുള്ള എച്ച്. ഡി. പി . ഇ . ലാക്കോട്ടിൽ അടക്കം ചെയ്ത് 4 - 9 -2007 12.15 വരെ സ്വീകരി 
പോളിത്തീൻറ്റ്യൂബ്- 200 കിലോ. 

ക്കുന്നതാണ്.ലാക്കോട്ടിനു മുകളിൽ 2007 -08 വർഷത്തിൽ ജി. ഐ . 
9 . പടവലത്തിന് കൂട് ഇടുന്നതിന് 20 സെ . മി . വ്യാസമുള്ള 

വയർ നൽകു ന്ന തിനുള്ള ദർഘാസ് എന്ന് വ്യക്ത മാക്കി 
200 ഗേജ്എൽ. ഡി . പി . ഇ . വെളുത്ത പോളീത്തിൻ റ്റ്യൂബ് 

എഴുതിയിരിക്കേണ്ടതും അപേക്ഷകന്റെ പൂർണ്ണമേൽവിലാസം 
50 കിലോ. 

രേഖപ്പെടുത്തേണ്ടതുമാണ്. 
- നഴ്സറി ബാഗുകളിൽ നീർവാർച സൗകര്യത്തിനാവശ്യമായ 

ദർഘാസുകൾ 4- 9 -2007 -ാം തീയതി 12.30ന് ദർഘാസുകൾ 
സൂക്ഷിരങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 

സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ 
മാതൃകഉണ്ടായിരിക്കേണ്ടതാണ്. കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 

സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതും മേലധികാരി 
400 രൂപ വിലയുള്ള ( വിൽപ്പന നികുതി പുറമെ) നിർദ്ദിഷ്ട കളുടെ അംഗീകാരത്തിനു വിധേയമായി കുറഞ്ഞ തുക 
ദർഘാസുകൾ 4- 9 - 2007, 11 മണി വരെ ഫാം ഓഫീസിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് താല്ക്കാലികമായി 
ലഭിക്കുന്നതാണ്. 

ഉറപ്പിക്കുന്നതുമാണ്. 


8 . 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും കമ്പി ഫാമിൽ എത്തിച്ചു നല്കേണ്ടതാണ്. 

നിര ത ദ വ്യ മായി 1000 രൂപ ഫാം ആഫീസിൽ അട യ് ക്കേ ണ്ട 
താ ണ്. സെ ക്യൂ രിറ്റി ഡിപ്പോ സി റ്റാ യി 1,000 രൂപ പണമായോ 
ഡിമാന്റ് ഡാഫ്റ്റായോ ആ ഫീ സിൽ അ ട യ് ക്കേ ണ്ട താ ണ് . 
ആവശ്യമെങ്കിൽ കൂടുതൽ കമ്പി ഇതേ നിരക്കിൽ നല്കുന്നതിന് കരാറുകാ 
രൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 - 3- 2008 വരെ ബാധകമായിരിക്കും. 
മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു ബാധകമായിരിക്കും. 


( 3 ) 


കോഴാ യിലുള്ള കോട്ടയം ജില്ലാ ക്യ ഷി തോട്ടത്തി ലേക്ക് 
2007 - 08 വർഷത്തിൽ ആവശ്യമായി വരുന്ന 5000 സ്ക്വയർ മീറ്റർ ഷെയ്ഡ് നെറ്റ് 
ഗ്രീൻ 50 % നൽകുവാൻ തയ്യാറുള്ള വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച ദർഘാ 
സുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 രൂപ വില യുള്ള 
( വി ല് പന നികുതി പുറ മെ ) നിർദ്ദിഷ്ട ദർ ഘാ സു കൾ 4 - 9 - 2007 , 
10. 30 മണിവരെ ഫാം ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- പൂരിപ്പിച്ച ദർ ഘാ സു കൾ ഫാം സൂപണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണമേൽവിലാസം എഴുതിയ ലാക്കോട്ടിൽ 
അടക്കം ചെയ്ത് 4 - 9 - 20:07 , 10 . 45 വരെ സ്വീക രി 
ക്കു ന്ന താ ണ്. ലാക്കോട്ടിനു മുക ളിൽ “2007 - 08 വർഷ ത്തിൽ 

ഷ യ് ഡ് നെറ്റ് നൽകു ന്ന തിനുള്ള ദർഘാസ് എന്ന് 
വ്യക്ത മായി എഴു തി യി രി ക്കേ ണ്ട തും അ പേ ക്ഷ കന്റെ പൂർണ്ണ 
മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്. 


ദർ ഘാ സു കൾ 4 - 9 - 2007 തീയതി 11 -ാം മണിക്ക് 
ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നി 
ദ്ധ്യ ത്തിൽ തുറന്നു 

പരി ശോ ധി ക്കു ന്നതും 
മേലധികാരികളുടെ അംഗീകാരത്തിനു വിധേയ മായി കുറഞ്ഞ തുക 
രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന വ്യക്തിക്ക് താല് ക്കാ ലിക മാ യി 
ഉറപ്പിക്കുന്നതുമാണ്. 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും ഷെയ്ഡ് നെറ്റ് ഫാമിൽ എത്തിച്ചു നൽകേണ്ടതാണ്. 


- നിരതദ്രവ്യമായി 1000 രൂപ ഫാം ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. സെ 
ക്യൂരിറ്റി ഡെപ്പോസിറ്റായി 1,000 രൂപാ പണമായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ ആഫീ 
സിൽ 

അട യ് ക്കേ ണ്ട താ ണ് . 
ആവ ശ്യ മെ ങ്കിൽ കൂടു തൽ ഷയ് ഡ് നെറ്റ് ഇതേ നിര ക്കിൽ 
നല്കുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 -3 - 2008 
വരെ ബാധകമായിരിക്കും. മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു 
ബാധകമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


കോഴാ . 


